10th APRIL 2018 ] 


COMMISSIONERATE OF LAND REVENUE 


3311 


L . A . Notifications and Declarations 


ERNAKULAM DISTRICT 


- മേൽപ്പറഞ്ഞ ( എ ) മുതൽ ( സി ) വരെയുള്ളഖണ്ഡങ്ങൾ 
പ്രകാരമുള്ള ഈ അഭ്യർത്ഥനകൾ അനുസരിക്കുന്നതിൽ 
ആരെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ ജോലി 
കൂലിപ്പണിക്കാരെക്കൊണ്ട് ചെയ്യിക്കുന്നതിനും ആയതിന്റെ 
ചെലവ് ആക്ടിലും അതുപ്രകാരമുണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലും 
വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുപോലെ വീഴ്ച വരുത്തിയിട്ടുള്ളവരിൽ 
നിന്നും വസൂലാക്കുന്നതുമാണ്. 


1961- ലെ കേരള സർവെയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 6 -ാം വകുപ്പ് 

- പ്രകാരമുള്ള പരസ്യം 


ഭൂമിയുടെ വിശദവിവരങ്ങൾ 


ജില്ല എറണാകുളം. 
വില്ലേജ് തിരുവാണിയൂർ. 

റീസർവെ നമ്പരുകൾ - 4, 5. 


താലൂക്ക് കുന്നത്തുനാട്. 

ബ്ലോക്ക് - 40. 


- ( ഒപ്പ്) 
സ്പെഷ്യൽ 

പെഷ്യൽ തഹശീൽദാർ (എൽ. എ .), 
തഹശീൽദാർ (എൽ. എ .) കൊച്ചി റിഫൈനറീസ് ലിമിറ്റഡ്, 
ആഫീസ്, എറണാകുളം. തൃപ്പൂണിത്തുറ. 


നമ്പർ എ4- 606 / 2015 . 

2018 ഫെബ്രുവരി 16. 
-- താഴെപ്പറയുന്ന താലൂക്കിലെ താഴെപ്പറയുന്ന വില്ലേജിലെ 
താഴെപ്പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെടുന്ന ഭൂമിയുടെ 
സർവെ നട ത്ത ണ മെന്ന് ഗവൺമെന്റ് നിർ ദ്ദേ ശിച്ചി രി 
ക്കു ക യാൽ താഴെ പറയുന്ന വില്ലേ ജിൽ സർ 
പ്രവർത്ത നങ്ങൾ വേഗംതന്നെ ആരം ഭി ക്കു ന്നതാ ണെന്നും 
താഴെപ്പറയുന്ന വില്ലേജുകളിലെ താഴെപ്പറയുന്ന സർവെ നമ്പർ 
അതിർത്തി തിരിച്ച് സർവ്വ ചെയ്യുന്നതാണെന്നും 1961 - ലെ 
കേരള സർവെയും അതിർത്തിയും സംബന്ധിച്ച് ആക്ടിലെ 
6 (1) -ാം വകുപ്പ് പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
-- താഴെപ്പറയുന്ന ഭൂമിയുടെ ഉള്ളിലോ അഥവാ അവയോട് 
ചേർന്നോ സ്ഥിതിചെയ്യുന്ന രജിസ്റ്റർ ചെയ്ത ഭൂമികളിൽ 
അവകാശമുണ്ടെന്ന് തേർച്ച് ചെയ്യുന്ന ഏതൊരാൾക്കും നേരിട്ടോ 
ഏജന്റ്മുഖേനയോ സ്ഥലത്ത് ജോലി ചെയ്യുന്ന സർവ്വേയറുടെ 
അടുത്ത് ഹാജരാകുന്നതിനും അ തി രു കൾ കാണിച്ചു 

കൊ ടു ക്കു ന്ന തിനും അ വയോട് ബന്ധ പ്പെട്ട 
വി വ ര ങ്ങൾ നൽകു ന്ന തിനും വേണ്ടി അതതു സമയം 
ആവശ്യപ്പെടുമ്പോൾ ഹാജരാകുന്നതിനും വേണ്ടി ഇതിനാൽ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- പ്രസ്തുത ആക്ടിലെ 6 (2) എന്ന വകുപ്പ് പ്രകാരം ഈ 
പരസ്യം താഴെപ്പറയുന്ന ഭൂമിയിൽ അവകാശമുള്ള 
ഏതൊരാൾക്കുമുള്ള സാധുവായ നോട്ടീസായി കണക്കാക്ക 
പ്പെടുന്നതാണ്. 

പസ്ത ആക്ടിലെ 6( 3) എന്ന വകുപ്പ് പ്രകാരം 
രജിസ്റ്റർ ചെയ്ത എല്ലാ കൈവശക്കാരും - 


KOZHIKODE DISTRICT 


1961- ലെ കേരള സർവ്വേയും അതിർത്തിയും സംബന്ധിച്ച 

ആക്ടിലെ 13 -ാം വകുപ്പുപ്രകാരമുള്ള പരസ്യം 


നമ്പർ സി2- 2323/ 2016. 


2018 ഫെബ്രുവരി 26. 


1. താഴെപ്പറയുന്ന പദേ ശ ത്തിന്റെ റീസർവെ 
ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961- ലെ കേരള 
സർവെയും അതിർത്തിയും സംബന്ധിച്ച ആക്ടിലെ 
( 1961 - ലെ 37 -ാം ആക് ) 13 -ാം വകുപ്പ് പ്രകാരം 

ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
2 . പ്രസ്തുത ആക്ടിലെ 14 -ാം വകുപ്പിലെ വ്യവസ്ഥകൾ 

പ്രകാരം ഒരു സിവിൽ കോടതിയുടെ ഡിക്രിമൂലം 
ഇതി നാൽ പരസ്യം ചെയ്യുന്ന സർ ഭേദഗതി 
ചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ സർവെ റിക്കാർഡും 
അതിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 
ചെയ്തിട്ടുള്ള അതി രു കളും ശ രി യായി 
നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട 
ന്നുള്ളതിന്റെ തർക്കമറ്റ തെളിവായിരിക്കുന്നതാണ്. 


( എ ) സർവ്വ ചെയ്യുന്നതിനുവേണ്ടി നിർമ്മാർജ്ജനം 

ചെയ്യേണ്ട ആവശ്യമുണ്ടായേക്കാവുന്ന വല്ല 
മരങ്ങളോ കുറ്റിക്കാടുകളോ വേലികളോ നിൽക്കുന്ന 
വിളകളോ അഥവാ സാരവത്തായ മറ്റ് തടസ്സങ്ങളോ 
15 ദിവസത്തിനകം മുറിച്ചു കളയുകയോ നീക്കം 
ചെയ്യുകയോ ചെയ്ത് അ തിരുകളോ മറ്റ് 
ലൈനുകളോ വെടിപ്പാക്കണമെന്നും; 


പ്രദേശത്തിന്റെ വിവരങ്ങൾ 


ജില്ല - കോഴിക്കോട്. 


താലൂക്ക് - വടകര. 


( ബി ) കൊടിപിടിക്കുന്നവരെയും ചെയിൻമാൻമാരേയും 

നിയോഗിച്ച് അതത് സമയം ആവശ്യമാ 
യേക്കാവുന്ന സമയത്തേക്കും കാലത്തേക്കും 
തൊഴിലാളികളെ ഏർപ്പെടുത്തണമെന്നും; 


വില്ലേജ് 


റീ സർവ്വേ 
ബ്ലോക്ക് 


സർവ്വേ 
നമ്പരുകൾ 


എടച്ചേരി 
എടച്ചേരി 


-- 68 വേങ്ങോളി 
- 69 എടച്ചേരി 


1 മുതൽ 10 വരെ 
1 മുതൽ 305 വരെ 


( സി ) അ നുയോജ്യമായ സർ വ്വ അടയാളങ്ങൾ 

നൽകണമെന്നും അത് പ്രകാരത്തിൽ പ്രസ്തുത 
ആകാ അതുപ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളോ 
അനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാവുന്ന സഹായങ്ങൾ 
സർവെയർക്ക് നൽകണമെന്നും ഇതിനാൽ 
ആവശ്യപ്പെടുന്നു . 


സർവെ റെയിഞ്ച് ഓഫീസ്, 
കോഴിക്കോട്. 


- ( ഒപ്പ്) 
അസിസ്റ്റന്റ് ഡയറക്ടർ. 


Gaz , No. 15 / 2018/DTP ( CLR ) . 


299 


